40 


( 5 ) 


KOTTAYAM DISTRICT 


നമ്പർ സി1-7505 / 2021 . 


2021 ജൂലൈ 29 . 


Kottayam Taluk 


പരസ്യം 


താലൂ ക്കിൽ 


മാ വ ലി ക്ക ര താ ലൂ ക്കിൽ പാല മേൽ വില്ലേജിൽ 
എരുമക്കുഴി മുറിയിൽ ഇട യിലെ ത്തറ വീട്ടിൽ രാധാമണി 
2-2 -2 021 - ൽ മരിച്ചു പോ യിട്ടുള്ള തി നാൽ അവകാശികളെ 
തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പരേതയുടെ മകൻ ടിയിൽ അനീഷ് കെ . തമ്പാൻ ബോധി 
പ്പിച്ചു വന്ന അപേക്ഷയിന്മേൽ പാല മേൽ വില്ലേജാഫീ സർ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവരുത്തിയ രേഖകൾ 
പരി ശോ ധിച്ച തിൽ നിന്നും പരേ തയുടെ നിയ മ പ ര മാ യ 
അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ ബി3-6162 / 2021 . 

2021 ആഗസ്റ്റ് 5 . 
കോട്ടയം 

അതി ര മ്പുഴ വില്ലേജിൽ 
ശ്രീകണമംഗലം കരയിൽ കിടങ്ങയിൽ കളപ്പുരയ്ക്കൽ വീട്ടിൽ 
കെ . ജെ . പോൾ 12-5-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ ഷൻ കെ . പോൾ 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 
താണ് . ടി അപേക്ഷ അതിരമ്പുഴ വില്ലേജാഫീസർ മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധി 
ച്ചതിൽ ടി കിടങ്ങയിൽ കളപ്പുരയ്ക്കൽ വീട്ടിൽ കെ . ജെ . പോൾ 
12-5-2021 - ൽ മരിച്ചുപോയതായും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


1 


അനീഷ് കെ . തമ്പാൻ 


മകൻ 


47 


2 


അനൂപ , കെ . ആർ . 


മകൾ 


45 


3 


അലോക കെ . തങ്കച്ചി 


41 


3 3 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഷൻ കെ . പോൾ 


മകൻ 


41 


2 


സ്മിത കെ . പോൾ 


മകൾ 


39 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മുകളിൽപ്പറഞ്ഞ മൂന്നുപേർ മാത്രമാണ് പരേതയുടെ 
നിയ മാ നു സത അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജ രാ 
ക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


3 


ഷിബു കെ . പോൾ 


മകൻ 


35 


6 


നമ്പർ സി1-7506 / 2021 . 


2021 ജൂലൈ 29 . 


പരേതനായ ടി കെ . ജെ . പോൾ എന്നയാളുടെ അനന്ത 
രാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


മാവേ ലി ക്ക ര 

താ ലൂ ക്കിൽ പാല മേൽ വില്ലേജിൽ 
മുതുകാട്ടുകര മുറിയിൽ വിഷ്ണുവിലാസം വീട്ടിൽ പ്രസന്നൻ , ബി . 
13-6-2021 - ൽ മരിച്ചു പോയിട്ടുള്ള തി നാൽ അവകാശികളെ 
തെളി യിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ടിയിൽ സിന്ധു , ആർ . കെ . ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ പാലമേൽ വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശവിചാരണ നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ച് 
തിൽ നിന്നും പരേ തന്റെ നിയ മ പ ര മാ യ അവ കാ ശി കൾ 
താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 


താലൂക്കാഫീസ് , 
കോട്ടയം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പേര് 


വയസ് 


IDUKKI DISTRICT 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


Devikulam Taluk 


1 


ഭാര്യ 


45 


സിന്ധു , ആർ . കെ . 
വിഷ്ണു , പി . 


2 


മകൻ 


21 


ERRATUM NOTICE 


3 


പങ്കജാക്ഷി 


മാതാവ് 


84 


No. G3-7655 / 2020 . 


22nd July 2021 . 


മുകളിൽ പറഞ്ഞ മൂന്നുപേർ മാത്ര മാണ് പരേത ന്റെ 
നിയ മാ നു സൃത അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജ രാ 
ക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


It is hereby notified that the relationship of the Legal 
Heirs described as Chellathai @ , Vellathai mentioned in the 
notification related to the Legal Heirship of late 
Thankammal @ Bhagyamary , who expired on 6-8-2020 
published in the Kerala Gazette No. 13 dated 30th March 
2021 Commissionerate of Land Revenue Supplementary 
( Vol - X Part III ) Page No. 59 , Serial No. 4 bearing number 
G3-7655 / 2020 dated 24th December 2020 has been wrongly 
written as : 


താലൂക്കാഫീസ് , 
മാവേലിക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


450 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 00:36:27 
+ 05'30 ' 


